- 


- 


Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 
| Reg . No . KL / TV ( N )/ 634/2015 -17 


കേരള സർക്കാർ 
Government of Kerala 

2016 


सत्यमेव जयते 


GOVERNN 


- 
കര 


രള സർക്ക 
NMENT OF 


കാർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

-- ചൊവ്വ 


2016 ഫെബ്രുവരി 2 
2nd February 2016 

1191 മകരം 19 
19th Makaram 1191 


നമ്പർ 


Vol . V 


No. 1 5 


Thiruvananthapuram , 

Tuesday 


1937 മാഘം 13 
| 13th Magha 1937 


PART III 
Health Services Department 


ദർഘാസ് പരസ്യം 


നമ്പർ ബി2 -18056/ 2015 . 

2015 ഡിസംബർ 23. 
പാലക്കാട് ജില്ലയിലെ ആരോഗ്യ വകുപ്പിനു കീഴിലുള്ള 
പൊതു ജനാരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് 1- 4 - 2016 മുതൽ 
31 - 3 - 2017 വരെയുള്ള കാലഘട്ടത്തിൽ അഴുക്കുതുണികൾ 
അല ക്കി ക്കൊ ടു ക്കു ന്ന തിന് മുദ്രവച്ച മത്സരാധി ഷ് ഠിത 
ദർഘാസുകൾ/ക്വട്ടേഷനുകൾക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് 
ക്വട്ടേഷൻ അതാത് സ്ഥാപനമേലധികാരികൾക്ക് 15 - 2 - 2016 - ന് 
പകൽ 12 മണിക്കുള്ളിൽ സമർപ്പിക്കേണ്ടതാണ്. അന്നേ ദിവസം 
പകൽ 2 മണിക്ക് അപ്പോൾ സന്നിഹിതരായിരിക്കുന്നവരുടെ 
മുന്നിൽവച്ച് നിശ്ചിത സമ യ ത്തി നു ള്ളിൽ ലഭിച്ച 
ദർഘാസുകൾ ക്വട്ടേഷനുകൾ തുറന്നു പരിശോധിക്കുന്നതും 
സ്വീകാ ര്യ മാ യ തു മാ യ ദർഘാസ്/ ക്വട്ടേഷൻ സമർപ്പിച്ച 
വ്യക്തിക്കോ സ്ഥാപനത്തിനോ അംഗീകാരത്തിനു വിധേയമായി 
“ വർക്ക് ഓർഡർ നൽകുന്നതുമായിരിക്കും. 


കഷണം എന്ന നിരക്കിൽ അലക്കുന്നതിന് ഇത്ര രൂപയാണ് 
എന്ന് ദർ ഘാ സിൽ അക്കത്തിലും അക്ഷ ര ത്തിലും 
രേഖപ്പെടുത്തിയിരിക്കണം. 

സ്ഥിരപ്പെടുത്തുന്ന ദർഘാസുകൾ സമർപ്പിക്കു ന്ന വർ 
100 - ന്റെ വിലയ്ക്കുള്ള സർക്കാർ മുദ്രപത്രത്തിൽ കരാർ 
എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടതാണ്. കരാർ പ്രകാരം ഒരു 
വർഷത്തെ കണ ക്കാ ക്ക പ്പെട്ട തുകയുടെ 50 % വരുന്ന 
ജാമ്യ സംഖ്യ കെട്ടിവച്ച് 1- 4 - 2016 മുതൽ ജോലി ഏറ്റെടുത്ത് 
നടത്തേണ്ടതാണ്. 


ദർഘാസുകൾ സമർപ്പിക്കുമ്പോൾ ആകെ വരുന്ന മതിപ്പ് 
തുകയുടെ 1 % ( ഒരു ശത മാ നം ) തുക നിര ത ദ വ്യ മായി 
കെട്ടിവയ്ക്കേണ്ടതാണ്. തുണികൾ വൃത്തിയായും ഭംഗിയായും 
അലക്കി സ്ഥാപന ങ്ങ ളിൽ ഏൽപ്പിക്കു ന്ന തിന് യാതൊരു 
സാധനങ്ങളും സ്ഥാപനങ്ങളിൽനിന്നും ലഭിക്കുന്നതല്ല . ഒരു 
കഷണം തുണി എന്നാൽ ( കിട ക്ക വി രി , തല യ ണ ഉറ, 
ജ മു ക്കാ ളം , ഏപൺ തുടങ്ങി ചെറുതും വലു തു മാ യ 
തുണികൾ ഒരു കഷണമായി കണക്കാക്കി) ശരാശരി ഒരു 


ജോലി ഏറ്റെടു ത്ത കരാ റു കാ ര ൻ ഏ തെ ങ്കിലും 
കാര ണ വശാൽ കരാർ നട ത്തിപ്പിൽ വീഴ്ച വരുത്തിയാൽ 
അലക്കു ജോലി മറ്റു വി ധ ത്തിൽ നടത്തുകയും ആയതിന് 
സർക്കാ രി നു ണ്ടാകുന്ന നഷ്ടം കരാറു കാ ര നിൽ നിന്നും 
നിലവിലുള്ള നിയമം അനുസരിച്ച് ഈടാക്കുന്നതുമായിരിക്കും. 

- കാരണം കാണിക്കാതെ ദർഘാസുകൾ/ ക്വട്ടേഷനുകൾ 
സ്വീക രിക്കു ന്നതിനും നിരാകരിക്കു ന്നതി നു മുള്ള പൂർണ്ണ 
അധികാരം അതാത് സ്ഥാപന മേധാവികളിൽ നിക്ഷിപ്ത 
മായിരിക്കും. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അതാത് 
സ്ഥാപനങ്ങളിൽ നിന്നും പ്രവൃത്തി സമയങ്ങളിൽ നേരിട്ട് 
അറിയാവുന്നതാണ്. 

( ഒപ്പ്) 
ജില്ലാ മെഡിക്കൽഓഫീസറുടെ ജില്ലാ മെഡിക്കൽ ഓഫീസർ 
കാര്യാലയം, പാലക്കാട്. 

(ആരോഗ്യം). 


225 


